| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


GOVERNS 


കര 


ള സർക 
WMENT OF 


കാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


5th July 2011 

2011 ജൂലൈ 5 
14th Ashadha 1933 
1933 ആഷാഢം 14 


| 27 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


Technical Education Department 


SHORT TENDER EXTENSION CUM ERRATUM NOTICE 12 - 5 - 2011 - ലെ ഇതേ നമ്പരിലുള്ള ലഘു ദർഘാസ് പരസ്യം 
No. D1/370/2011. 

| 15th June 2011 . താഴെ പറയുംപ്രകാരം മാറ്റം വരുത്തിയിരിക്കുന്നു . 

ടെണ്ടർ നമ്പർ - 29 / 2010 - 11. 
- The tender notice of even No . dated 12 - 5 - 2011 
inviting sealed and competitive tenders for the supply of 

- നിരതദ്രവ്യം ഉദ്ദേശിച്ച നിരക്കിന്റെ ഒരു ശതമാനം 
tables and fibre chairs - 300 Nos. each for setting up an ( ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡാറ്റായി മാത്രം). 
exam hall stands modified to the following extend . 

ദർഘാസ് ഫോറത്തിന്റെ വില : ( നികുതിയടക്കം) : 
Tender No. 29/ 2010 -11 . 

ഒറിജിനൽ - 1, 500 + 4.04 % ടാക്സ് . 
Earnest Money Deposit — 1 % of quoted value ( only 
by means of Demand Draft from a Nationalised Bank ). 

ഡ്യൂപ്ലിക്കേറ്റ് - 800 + 4.04 % ടാക്സ് . 
Price of tender form ( Including sales tax ) : 

ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന അ വ സാന 
Original - 1 ,500 + 4.04 % taxes. 

തീയതിയും സമയവും 27 - 7- 2011, 2 മണി. 
Duplicate - 800 + 4.04 % taxes. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും 27 - 7 - 2011, 4 മണി. 
Last date and time of issue of tender form 
27 -7- 2011, 2 p. m . 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും-- 28- 7- 2011, 
- Last date and time of receipt of tender - 27 -7 -2011, 

11 മണി. 
4 p . m . 

12 - 5 - 2011- ലെ ലഘു ദർ ഘാസ് പരസ്യത്തിലെ മറ്റു 
- Date and time of opening of tender - 28 - 7 - 2011, വ്യവസ്ഥകൾക്കൊന്നും മാറ്റമില്ല . 
11 a . m . 
- ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ Government Engineering College , 

(Sd.) 
പരീക്ഷാ ഹാളിലേക്ക് ആവശ്യമായ ടേബിളും ഫൈബർ Sreekrishnapuram , 

Principal. 
ചെയറുകളും (300 എണ്ണം വീതം) വിതരണം ചെയ്യുന്നതിനുള്ള Palakkad. 


SHORT TENDER NOTICE 


No. D1/ 1334/ 2011. 


8th June 2011 . 


Sealed tenders are invited for the supply of the 
items for Electrical Machine lab to Government 
Engineering College , Wayanad , Mananthavady. 

PAC - 1,15 , 000 
EMD1 %. 

The tenders should be superscribed the tender 
No . D1/ 1334/ 2011 due on 4 - 8 - 2011 at 2 p . m . and 
addressed to the Principal, Government Engineering 
College, Wayanad . Late tenders will not be accepted . The 
tenders will be opened at 3 p . m . on 4 - 8 - 2011 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, Government Engineering College, Wayanad 
obtain the requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of 416 which is the 
price fixed for a form /set of forms and which is not 
refundable under any circumstances. Those who need the 
tender form by post should send M . O . 446 to the 
Principal , Government Engineering College, Wayanad . The 
tender forms are not transferable . Sale of tender forms will 

be closed at 3 p . m . on 3 - 8 - 2011. DD / Cheques / 
Postage stamps etc . will not be accepted towards the cost 
of the tender forms and not will the forms be sent by 
VPP. Duplicate tender forms, if required will be issued at 
210 per copy. 

- വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
ഇലക്ട്രിക്കൽ മെഷീൻ ലാബിലേക്ക് സാമഗ്രികൾ വാങ്ങുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക് - 1,15,000 . 

നിരതദ്രവ്യം - 1 %. 
ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, വയനാട്, മാനന്തവാടി എന്ന വിലാസത്തിൽ അയച്ച് 
തരേണ്ടതും കവറിന് പുറത്ത് ദർഘാസ് നമ്പർ ഡി1/ 1334/2011 
രേഖപ്പെടുത്തേണ്ടതുമാണ്. 

ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർക്ക് ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസിൽനിന്നും നേരിട്ട് 416 - നും 
തപാലിൽ വേണ്ടവർക്ക് 446 - നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 
ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 4- 8 -2011, 2 മണി 
വരെയും ആകുന്നു . വൈകി കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാര ണ വ ശാലും സ്വീകരി ക്കു ന്ന ത ല്ല . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി കൊടു 
ക്കുന്നതല്ല. ആവശ്യമെങ്കിൽ ദർഘാസുകൾ റദ്ദ് ചെയ്യാനുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
4 - 8- 2011, 3 മണിക്ക് ഹാജരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 3 -8 - 2011 
3 മണിവരെ ഓഫീസ് വേളയിൽ ലഭ്യമാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വില ഡി. ഡി., ചെക്ക്, പോസ്റ്റൽ ഓർഡർ തുടങ്ങിയ 
രൂപത്തിൽ സ്വീകരിക്കുന്നതല്ല . ഇനങ്ങളെ പറ്റിയുള്ള വിശദ 
വിവങ്ങൾ ദർഘാസിനൊപ്പം ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് 
ദർഘാസ് ഫോറങ്ങൾ 210 - ന് ലഭ്യമാണ്. 
Government Engineering College , 

(Sd .) 
Wayanad , Mananthavady. 

Principal. 


